Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


सत्यमेव जयते 


GOVERNN 


കര 


രള സർ 
NMENT OF 


കാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


16th August 2011 

2011 ആഗസ്റ്റ് 16 
25th Sravana 1933 
1933 ശ്രാവണം 25 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


നോട്ടീസ് 


നമ്പർ ഡി .2502 / 2011. 


2011ജൂ 


ലൈ23 . 


- ശ്രീ . എം . കെ . ഫൈസൽ, ആലംപറമ്പിൽ, എരുമത്തല 
പി . ഒ . യുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ബിജു s/o ചന്ദ്രശേഖരൻ നായർ, 
പെരുഞ്ചേരി പുത്തൻ വീട്, അക നാടിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 6, 23,646 
( ആറ് ലക്ഷത്തി ഇരു പത്തി മൂ വാ യി രത്തി അറുന്നൂറ്റി 
നാൽപ്പത്തിയാറ് മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി 
എറണാകുളം ജില്ലയിലെ മുടക്കുഴ പി . ഒ., പെരുഞ്ചേരി 
പുത്തൻ വീട് 1. ശ്രീ . ചന്ദ്രശേഖരൻ നായർ ( പി താ വ് ) , 
2. ശ്രീമതി കല്ല്യാണി അമ്മ (മാതാവ്), 3 . ശ്രീ . സജീവൻ 


(സഹോദരൻ) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് 
ചെയ്ത്തി രി ക്കു ന്നു . അ പ കാ രമുള്ള ആശിത രാ ണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പര സ്യ പ്പെടുത്തി 15 ദിവ സ ത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


റീജിയണൽ ജോയിന്റ് 
ലേബർ കമ്മീഷണറുടെ 
കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 

വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ, 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


